Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 02 . mmo 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


e nuo 


NMENT OF 


ooo 
KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


. 


12th November 2013 
2013 Molomo 12 


THIRUVANANTHAPURAM , TUESDAY 


No . 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 HODOLOo 21 


PART III 


Stores Purchase 


Stationery Department 

TENDER NOTICE 


No. 12749/C1/2013/Sty. 

15th October 2013 . 
Sealed tenders are invited for the supply of the 
following stationery items for the year 2013 -14 . 

Tender No . — 84/2013- 14 . 
Name of Item — Office Cover (Small) made of 90 gsm 
Kraft paper (machine glazed ) 23x 9 .5cm size (Side open ) 
printed with on IGS. 
Quantity required — 3500000 Nos . 
Cost of tender forms: 

Original 2,700 + VAT. 

Duplicate 1,400 + VAT. 
Date of opening of tenders — 20 - 11 -2013. 


Sale of tender forms will be closed at 24 hours 
before the time fixed for the opening of the tender. 
Cost of tender forms will be accepted either in cash 
(remitted in office) or by money order only and 
should be sent to the Controller of Stationery , 
P . M .G ., Thiruvananthapuram , Kerala -695 033 . 
(Name of the Officer should not be mentioned ). 
Cheques, Postage Stamps and Demand Drafts will 
not be accepted towards the cost of tender forms 
nor the tender forms be sent by VPP. The cost of 
tender forms are not refundable under any 
circumstances . The tender number and the name of 
the item for which the tender form is required 
should be clearly specified in the application /M . O . 
Coupon . The tender forms are not transferable . Last 
date and time of receipt of tender is 3 p . m . on the day 
fixed for opening of tender and the tender will be 
opend at 4 p . m . on the same day. The Controller of 
Stationery, will have the right to accept or refuse 
any or all the tenders without assigning any reason 


TENDER CONDITIONS 
Intending tenderers may on application to the 
Controller of Stationery , PMG , Thiruvananthapuram 
Kerala , 695 033 obtain the requisite tender forms on 
which the tenders are to be submitted . 


തുമാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങളും മറ്റ് 
വിവരങ്ങളും തിരുവനന്തപുരത്തെ സ്റ്റേഷനറി കൺട്രോളറുടെ 
കാ ര്യാ ല യ ത്തിൽനിന്നും ദർഘാസ് തുറ ക്കു ന്ന തിന്റെ 
തലേദിവസം 4 മണിവരെ ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ 
ദർഘാസ് സമർപ്പിക്കേണ്ട നിശ്ചിത ഫോറത്തിനു വേണ്ടി 
സ്റ്റേഷനറി കൺട്രോളർക്ക് അപേക്ഷ നൽകേ ണ്ട താ ണ്. 
ഫോറത്തിന്റെ വില നേരിട്ടോ മണി ഓർഡർ ആയോ ( സ്റ്റേഷ 
നറി കൺട്രോളറുടെഔദ്യോഗിക മേൽ വിലാസത്തിൽ മാത്രം) 
അടച്ചാൽ മതിയാകും. ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റേജ് 
സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരി 
ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറം വി. പി . പി . ആയി അയച്ചു 
കൊടുക്കുന്നതല്ല. ദർഘാസ് നമ്പർ അപേക്ഷയിൽ വ്യക്തമായി 

സൂചിപ്പിച്ചിരിക്കണം. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് 
ആവശ്യമുള്ളവർ അതിന്റെ വില കൂടി ഒടുക്കേണ്ടതാണ്. ഏതെ 
ങ്കിലും കാരണവശാൽ ദർഘാസ് തുറക്കുന്ന ദിവസം ആഫീസ് 
അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. ദർഘാസ് തുറക്കുന്ന സമയത്തിനും 
സ്ഥലത്തിനും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല . കേരളാ സർക്കാർ 
സ്റ്റോർ പർച്ചേസ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതും കേരളത്തിനക 
ത്തു ള്ള തു മാ യ SSI യൂണിറ്റു കൾ ഒഴികെ, 
ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിരതദ്രവ്യം 
നൽകേണ്ടതാണ്. 


whatsoever . If the date of opening of tender is 
declared a holiday, the tenders will be opened on 
the next working day. The time and place will not 
be changed . 
The cover containing the tender shall be 
appropriately superscribed with the tender number 
and name of item and addressed to the Controller 
of Stationery, Thiruvananthapuram - 695 033. 
Late tenders will not be accepted . The tenders will 
be opened in the presence of the tenderers or their 
authorised representatives who may be present at 
the time of opening of the tender. 
Every tenderer shall send along with his tender a 
preliminary agreement executed on a Kerala Stamp 
Paper worth * 100 and furnish 1 % of the total 
cost of materials as Earnest Money Deposit. Earnest 
Money Deposit will be accepted in Cash , Demand 
Draft or FDR taken in favour of Controller of 
Stationery with due endorsement. The firms under 
SSI units registered with S . P. D ., Goverment of 
Kerala only will be exempted from the payment of 

EMD vide GO ( P ) No. 385/ 2008 Fin . dtd . 27 - 8 -2008 . 
5. A specimen of Preliminary agreement deed is 

appended to the tender form . Tenders received 
without the Agreement Deed , Earnest Money 
Deposit and samples will not be considered . 
Further details, if any, can be had from the office of 
the undersigned during the office time. 

താഴെ പറയുന്ന സ്റ്റേഷനറി സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ -84 / 2013- 14. 

ഇനം -ഓഫീസ് കവർ 23 x 9.5 സെ . മീ. (ചെറുത്) 
90 ജി. എസ്. എം . ക്രാഫ്റ്റ് ( Machine glazed) പേപ്പർ കൊണ്ട് 
നിർമ്മിച്ച ത് , കവറിന്റെ പുറത്ത് മുകൾ വ ശ ത്തായി. 
ON IGS എന്ന് അച്ചടിച്ചിരിക്കണം. 

എണ്ണം 3500000 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - X 2,700 + വാറ്റ്. 

പകർപ്പ് - Y 1,400 + വാറ്റ്. 
ടെണ്ടർ ഫോറം വിൽപ്പന - 19 - 11- 2013, 4 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 - 11- 2013, 3 മണി. 


Office of the Controller 
of Stationery, 
Thiruvananthapuram . 


| (Sd.) 
Controller of Stationery. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
20 - 11- 2013 , 4 മണി. 


ദർ ഘാ സ് ക വറിന്റെ പുറത്ത് ദർഘാ സ് നമ്പരും 
ഇനവും വ്യക്തമായി എഴുതണം. സ്റ്റേഷനറി കൺട്രോളർ, 
തിരു വ ന ന്ത പു രം - 695 033 എന്ന മേൽവിലാസത്തിലാണ് 
ദർഘാസുകൾ അയയ്ക്കേണ്ടത്. അതാത് ദർഘാസുകൾ 
തുറക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള തീയതികളിൽ 3 മണി വരെ 
മാത്രം ദർഘാസുകൾ സ്വീകരിക്കുന്നതും അതേ ദിവസം 
4 മണിക്ക് ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറക്കുന്ന 


